Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL/ TV (N )/ 634 /2015 - 17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


GOVERN 


കേര 


ള സർക്കി 
NMENT OF 
WENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


വാല്യം 6 | 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2017 ആഗസ്റ്റ് 15 
15th August 2017 
1192 കർക്കടകം 30 
30th Karkadakam 1192 
1939 ശ്രാവണം 24 
24th Sravana 1939 


Vol. VI ) 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


( 1) 


( 2 ) 


( 3 ) 


നമ്പർ ജി. ഡബ്ലു . കെ ./ 1827 / 2016. 


2017 ജൂ 


ലൈ 27 . 


2 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്, കാസർഗോഡ് 
ജില്ലാ ആഫീസർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ചതുമായ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


23 / 2017 - 18 - എം . പി .എൽ. എ . ഡി . എസ്. - 
കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാൽ പുത്തൂ 
ഗ്രാമ പഞ്ചാ യ ത്തിലെ ചൌക്കി കുന്നിൽ 
കുഴൽ കിണർ നിർ മ്മാ ണ വും അ തിൽ 

കൈപമ്പ് സ്ഥാപിക്കലും- - 1,14,600 


2 , 900 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
ജോലിയുടെ വിവരവും 
അടങ്കൽ തുകയും 


നിരത് 
- ദ്രവ്യം 


3 24 / 2017 - 18 - - എം .എൽ. എ . എസ്. ഡി .എഫ്. - 

കാസർഗോഡ് ജില്ല യിലെ ചെങ്കള ഗ്രാമ 
പഞ്ചാ യ ത്തിലെ ബീട്ടി യ ടുക്കം ബീരാൻ 
മൊയ്തീൻ ഹാജി കോളനിയിൽ കുഴൽ 
കിണർ നിർ മ്മാ ണം -- - 72,950 


- ( 1 ) 


( 2 ) 


- ( 3 ) 


1, 850 


22 / 2017 - 18 - എം . പി .എൽ. എ . ഡി .എസ്. - 
കാസർഗോഡ് ജില്ലയിലെ മൊഗ്രാൽ പുത്തൂ 
ഗ്രാമ പഞ്ചാ യ ത്തിലെ മജൽ ലക്ഷംവീട് 
കോളനിയിൽ കുഴൽ കിണർ കുഴിച്ച് അതിൽ 
വൈദ്യുത മോട്ടോർ ഘടിപ്പിക്കലും പൈപ്പ് 

ലൈൻ സ്ഥാപിച്ച് കുടിവെള്ള വിതരണം 
നടത്തലും- - - 4,00, 000 


- ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1- ന് 
800 + വാറ്റ് 5 %, ക്രമനമ്പർ 2, 3 ഇവയ്ക്ക് - 500 + വാറ്റ് 5 %. 

- ജോലി ചെയ്തുതീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1- ന് 
2017 ഒക്ടോബർ 30 - ന് മുൻപ്, ക്രമനമ്പർ 2, 3 ഇവയ്ക്ക് 
2017 സെപ്റ്റംബർ 30 - ന് മുൻപ്. 

ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 
സമയവും -- 21 - 8 -2017, 10 മണിമുതൽ. 


10 , 000 


Gaz. No. 33/2017 /DTP (Ground Water). 


293 


KERALA GAZETTE 


[PART III 


3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


ദർഘാസുകൾ വിൽക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 24 - 8 -2017 , 3 മണിവരെ. 

- ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
26 - 8 - 2017, 4 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 29 -8 -2017 , 
3 മണി. 


- 4. ടെണ്ടർ റദ്ദാക്കു ന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ 

എടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 


മറ്റ് വ്യവസ്ഥകൾ 


5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവ് ദിവസമാകുക 

യാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽപ്പറഞ്ഞ 
അതേ സമയത്തുതന്നെ ദർഘാസുകൾ തുറക്കു ന്ന 
തായിരിക്കും. 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, 
ഭൂജല വകുപ്പ്, വിദ്യാ ന ഗർ, കാസർഗോ ഡ് എന്ന 
മേൽ വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച 
സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 
പവ്യത്തി സംബ ന്ധിച്ച കൂടു തൽ വി വ ര ങ്ങ ൾ 
പ്രവൃത്തി സമയങ്ങളിൽ വിദ്യാനഗറിലുള്ള ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 


-- ഭൂജല വകുപ്പ്, 
ജില്ലാ ഓഫീസ്, 
വിദ്യാനഗർ, കാസർഗോഡ്. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


294 


